PART IV 
Private Advertisements and Miscellaneous 

Notifications 


സാമൂഹ്യക്ഷേമ വകുപ്പ്, ഗവ . വൃദ്ധമന്ദിരം 


ലേല പരസ്യം 


നമ്പർ 0AH /PTA/ 50/ 2009 . 


2009 ഒക്ടോബർ 15 . 


ഈ ആഫീസ് പരിസരത്ത് നിൽക്കുന്ന രണ്ട് പ്ളാവും 
ഒരു തേക്കും താഴെ പറയുന്ന തീയതിയിൽ പരസ്യമായി 
ലേലം ചെയ്ത് വിൽക്കുന്നതാണ്. 


ലേലസ്ഥലം - ഗവ. വൃദ്ധമന്ദിരം, വയലത്തല , പത്തനംതിട്ട. 


- ലേല തീയതിയും സമയവും - 30 - 11 - 2009, രാവിലെ 
11 മണി. 


ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 100 + വാറ്റ്. 


നിരതദ്രവ്യം - 10,000 ( പതിനായിരം) രൂപ 


ദർഘാസ് ഫോറം വിൽക്കുന്ന അവസാന തീയതി 
30 - 11 - 2009 . 


ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും - 
30 - 11 - 2009 രാവിലെ 10 മണിവരെ. 


ദർഘാസ് പര സ്യ ത്തിന്റെ പൂർണ്ണരൂപം ആഫീ സിൽ 
ലഭ്യമാണ്. വിശദവിവരങ്ങൾക്ക് ആഫീസ് സമയത്ത് നേരിട്ട് 
ബന്ധപ്പെടുക . 


ഗവ . വൃദ്ധമന്ദിരം 
സൂപ്രണ്ടിന്റെ ആഫീസ്, 
വയലത്തല, പത്തനംതിട്ട. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


